Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 12 - 14 


सत्यमेव जयते 


GOVERN 


കേരള 


സർക 


NMENT OF 


මඟුල. 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


5th June 2012 

2012 ജൂൺ 5 
15th Jyaishta 1934 
1934 ജ്യേഷ്ഠം 15 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


- 


23 


15 ,15tishം 1934 


നമ്പർ 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


ക്രമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ ഡി . ബി . 1/ 97. 


2012 മേയ് 17 . 


(2 ) 


32 ,500 


25 , 000 


- കേരള ഗവർണ്ണർക്കു വേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും താഴെ പറയുന്ന പേരെഴുതി 
മുദ്രവച്ച മത്സ ര സ്വഭാ വമുള്ള ദർഘാ സു കൾ തപാലിൽ 
രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . 
തപാലിൽ ഉണ്ടാകാവുന്ന കാലതാമസത്തിന് ഈ വകുപ്പ് 
ഉത്തരവാദിയാകുന്നതല്ല. കൊറിയർ സർവ്വീസിലൂടെയും നേരിട്ടും 
സമർപ്പിക്കുന്ന ദ ർ ഘാ സു കൾ സ്വീക രി ക്കു ന്നതല്ല. 
ദർഘാസുകൾ താഴെ പറയുന്ന തീയതികളിൽ വൈകുന്നേരം 
3 മണി വരെ സ്വീക രി ക്കു ന്നതും അന്നേദിവസം 3 .30 - ന് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാ റു കാ രുടെ 
സാ ന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ ണ് . ഏ തെ ങ്കിലും 
കാര ണവശാൽ നിശ്ചിത ദിവസം അവധി യാ യി രു ന്നാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ പരിഗണി 
ക്കുന്നതാണ്. 


1 1 / 12 - 13 - പിറവം പഞ്ചായത്തിൽ വാർഡ് 
നമ്പർ 11 - ൽ കണ്ടംകുളത്തിന്റെ അഭിവൃദ്ധി 

പ്പെടുത്തൽ- 13 ,00 ,000 
- 2 | 12 - 13 - തിരു മാ റാടി പഞ്ചാ യ ത്തിൽ 
തുരുത്തിമറ്റം ക്ഷേത്രത്തിനുസമീപം മണ്ണത്തൂർ 
പാടശേഖരത്തിൽ മണ്ണത്തൂർ വലിയ തോടിന്റെ 
പാർശ്വസംരക്ഷണ ജോലികൾ - " 10 , 00 ,000 
3 / 12 - 13 - -മൂവാറ്റുപുഴ മുൻസിപ്പാലിറ്റിയിൽ 
വാർഡ് നമ്പർ 20 - ൽ ഇളവങ്ങം പാടം 
തോടിന്റെ പാർശ്വസംരക്ഷണവും ആഴംകൂട്ടലും 
ഉൾപ്പെടെയുള്ള ജോലികൾ - - 8,00, 000 
4 / 12 - 13 - ഇലഞ്ഞിപഞ്ചായത്തിൽ വാർഡ് 
നമ്പർ 9 - ൽ ഇലഞ്ഞിപുതിയറ കുളത്തിന്റെ 

അഭിവൃദ്ധിപ്പെടുത്തൽ - 4,15,000 
5 5/ 12 - 13 -- ഇലഞ്ഞി പഞ്ചായത്തിൽ വാർഡ് 

നമ്പർ 4 - ൽ സേവ്യർപുരം ടി 
- 87 , 000 


20 ,000 


10 ,400 


2 ,200 


5th JUNE 2012] 


IRRIGATION DEPARTMENT 


440 


(2 ) 


( 3 ) 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - ക്രമനമ്പർ 1 മുതൽ 9 വരെ 26 - 6 - 2012 ഉച്ചയ്ക്ക് 
1 മണിവരെ, കമ ന മ്പർ 10 മുതൽ 17 വരെ 28 - 6 - 2012 
ഉച്ചയ്ക്ക് 1 മണിവരെ. 


- ദ ർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - ക മ ന മ്പർ 1 മുതൽ 9 വരെ 3 - 7 - 2012 
ഉച്ചയ്ക്ക് 3 മണിവരെ, ക്രമനമ്പർ 10 മുതൽ 17 വരെ 5 - 7 - 2012 
ഉച്ചയ്ക്ക് 3 മണിവരെ. 


കാലാവധി 6 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറുടെ കാര്യാ ല യ ത്തിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് ( പമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീ 
യറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുക യ് ക്കു ള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏതു സ മ യത്തും മാറ ത്ത ക്ക വി ധ ത്തിൽ 
അധികാരപ്പെടുത്തിയിട്ടുള്ളതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിര തദവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. 
1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമ 
ഗ്രന്ഥത്തിലെ (2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവർത്തികളുടെ മൊത്തം 
ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
ഫണ്ടിലേക്ക് നൽകു വാ നും ബാദ്ധ്യ സ്ഥ നാ ണ് . കേര ള 

പൊ തു മരാമത്ത് വകു പ്പി ലേയും ജല വിഭ വ കുപ്പി ലേയും 
ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


10 , 000 


- 6 6 / 12 - 13 - - കിഴക്കമ്പലം പഞ്ചായത്തിൽ വാർഡ് 

നമ്പർ 7 - ൽ തൃക്കണ്ടം ചിറയുടെ അഭിവൃദ്ധി 
പ്പെടുത്തൽ - 9, 00,000 

22,500 
7 7/ 12 - 13 - ഐക്കരനാട് പഞ്ചായത്തിൽ വാർഡ് 

നമ്പർ 4- ൽ ഒലിമ്പ് ചിറയുടെ ടി 
9 , 00 , 000 

22 ,500 
8 8 / 12 - 13 - ചേരാ ന ല്ലൂർ ഗ്രാമ പഞ്ചാ യ ത്തിൽ 

ഇടയക്കുന്നംമുണ്ടുപാലം തോടിന്റെ ആഴം 
കൂട്ടലും പർശ്വസംരക്ഷണവും ഉൾപ്പെടെയുള്ള 
ജോലികൾ - 14,30,000 

35 ,750 
9 / 12 - 13 - വാര പ്പെട്ടി പഞ്ചാ യ ത്തിൽകണ്ടം 
പുഴ റീലിറ്റ് സ്കീമിന്റെ ( മെയിൻ കനാൽ) 
അത്യാവശ്യ പാർശ്വസംരക്ഷണ ജോലികൾ 
- 4, 00, 000 

10 , 000 
10 10 / 12 - 13 - കവളങ്ങാട് പഞ്ചായത്തിൽ വാർഡ് 

നമ്പർ 13 - ൽ വെള്ളാമക്കുത്ത് പാലത്തിന്റെ 
താഴെ ഭാഗത്തുള്ള വെള്ളാമക്കു ത്തിന്റെ 
സംരക്ഷണ ജോലികൾ - 8,00,000 

20 , 000 
11 11 / 12 - 13 - കോട്ടപ്പടി പഞ്ചായത്തിൽ വാർഡ് 

നമ്പർ 1- ലും 2 - ലും ഉൾപ്പെടുന്ന ചേരങ്ങണൽ 
പുഞ്ചക്കര ചന്ദ്രൻ പാടത്തിന്റെ പാർശ്വസംരക്ഷണ 

ജോലികൾ - " 4, 00, 000 
12 12/ 12 - 13 - ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കൽ - 

ഉദയം പേരൂർ പഞ്ചായത്ത് വാർഡ് നമ്പർ 19- ൽ 
മനക്കപ്പറമ്പ് മലക്കാട് കടവിൽ തൃക്കോവിൽ 

തോടിന്റെ അഭിവൃദ്ധിപ്പെടുത്തൽ- 15, 00, 000 37,500 
13 13 / 12 - 13 - ആവോലി ഗ്രാമപഞ്ചാ യ ത്തിൽ 

വാർഡ് നമ്പർ 1- ൽ മജാസ് കമ്പനി താഴെ 
തോടിന്റെ പാർശ്വസംരക്ഷണ ജോലികൾ - 
* 12 , 00 , 000 

30 , 000 
14 14/ 12 - 13 - കോതമംഗലം മുൻസിപ്പാലിറ്റിയിൽ 

വാർഡ് നമ്പർ 12 - ൽ പാറയിൽ തോട്ടം 
കുത്തുകുഴി തോടിന്റെ പാർശ്വസംരക്ഷണം- 
" 8 , 00 , 000 

20, 000 
15 15/12 -13 - പല്ലാരിമംഗലം പഞ്ചായത്തിൽ വാർഡ് 
നമ്പർ 6 - ൽ കൂറ്റംവേലി ബിഡ്ജിനുസമീപം 
കോതമംഗലം പുഴയുടെ പാർശ്വസംരക്ഷണ 

ജോലികൾ (പുനർ ദർഘാസ്) = 9, 50,000 23,750 
16 16 / 12 - 13 കോതമംഗലം മുൻസിപ്പാലിറ്റിയിൽ 

മാർക്കരക്കാവ് ഭഗവതി അമ്പലത്തിനുസമീപം 
മർക്കരമറ്റം തോടിന്റെ ടി (പുനർ ദർഘാസ്) 
9 , 00 , 000 

| 22, 500 
17 17 / 12 -13 - - പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ കാളിയാർ 

പിണ്ടിക്കയം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
കനാലിന്റെ ചോർച്ച തടയുന്നതിനുള്ള അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ (പുനർ ദർഘാസ്) - 
- 2 , 00 , 000 

5 ,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
കാക്കനാട്, എറണാകുളം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ജനറൽ 2004. 


2012 മേയ് 14. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ചെറു കിട 
ജല സേ ചന വിഭാഗം എക് സി ക ട്ടീവ് എഞ്ചിനീയർ 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള 
കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
മത്സ രസ്വഭാ വമുള്ള ദർഘാ സു കൾ തപാലിൽ സ് പീഡ് 
പോസ്റ്റായി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ് ഉത്തരവാദിയാകുന്നതല്ല. 
ടി ദർഘാസുകൾ താഴെ പറയുന്ന ദിവസം 3 മണിവരെ 
സ്വീകരിക്കുകയും അന്നേദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥരോ തൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തുമാ ണ് . ഏതെങ്കിലും 
കാര ണ വ ശാൽ നിശ്ചിത ദിവസം അ വ ധി യാ യിരുന്നാൽ 
അതിനടുത്തുള്ള പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണി 
ക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 
തീയതി മുതൽ 4 മാസം വരെയായിരിക്കും. 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് " 2,000 
+ വാറ്റ്, ക്രമനമ്പർ 2 , 3, 6, 7, 10 , 14, 15, 16 ഇവയ്ക്ക് 1,500 
+ വാറ്റ്, ക്രമനമ്പർ 4 - ന് " 900 + വാറ്റ്, ക്രമനമ്പർ 5 - നും 
17 - നും 400 + വാറ്റ്, കമ ന മ്പർ 8 - ന് 2 ,200 + വാറ്റ്, 
ക്രമനമ്പർ 9 - നും 11- നും " 800 + വാറ്റ്, കമനമ്പർ 12 - ന് 
2, 300 + വാറ്റ്, കമനമ്പർ 13 - ന് 1,800 + വാറ്റ്. 


5th JUNE 2012] 


IRRIGATION DEPARTMENT 


441 


കമ ദർഘാസ് നമ്പരും 

നിരത 

- 1991- ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

നിയ മ ത്തിലെ ( 2 ) വകുപ്പ് അ നു സ രിച്ച് പണികൾ 
അടങ്കൽ തുകയും 

ഏറ്റെടുത്തു നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ 

മൊത്തം ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
1 111 / ഇ . ഇ . എം . ഐ ./തൃശ്ശൂർ/2011 - 12 - മലബാർ 

ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 
ഇറിഗേഷൻ പാക്കേജ്-ചെങ്ങാലൂർ മനക്കലക്കടവ് 
ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിന്റെ പുനരുദ്ധാരണ 

കേരള പൊതു മരാമത്ത്/ ജല സേചന വകു പ്പിലെ 

ദർ ഘാ സു ക ളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
പണികൾ, സക്ഷൻ പൈപ്പും ഡെലിവെറി 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
പൈപ്പും വാങ്ങി സ്ഥാപിക്കുന്ന പണികൾ - 
5 , 37 , 524 

13 ,450 

- ജി. ഒ. ( എംഎസ്.) നമ്പർ 135 /97 / കോ -ഓപ്പ്. തീയതി 

13 - 11 - 1997 -ലുള്ള നിബന്ധനകൾക്കും വിധേയമായി മാത്രമേ 
112 / ഇ . ഇ./ എം. ഐ ./തൃശ്ശൂർ/ 2011 -12 - മലബാർ 

ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ഇറിഗേഷൻ പാക്കേജ്- അയ്യന്തോൾ ലിഫ്റ്റ് 

ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 
ഇറിഗേഷൻ സ്കീമിന്റെ പുനരുദ്ധാരണ 
പണികൾ, ടോയ്ലറ്റിന്റെയും പമ്പ്ഹൗസിനോട് 

- മേൽപ്പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ആവശ്യമായ 
ചേർന്നുള്ള റസ്റ്റ് റൂമിന്റെയും നിർമ്മാണ 

രേഖകൾ, കഴിഞ്ഞ 3 വർഷം പണി പൂർത്തീകരിച്ചതിന്റെ 

രേഖകൾ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും തന്നെ 
പണികളും ലീഡിംഗ് ചാനലിന്റെ വശം 

കൊണ്ടുവരേണ്ടതാണ്. യാതൊരു കാരണവശാലും അഡ്വാൻസ് 
സംരക്ഷിക്കുന്ന പണികളും നിലവിലുള്ള 

പേമെന്റ് നൽകുന്നതല്ല . 
കനാൽ ലൈനിംഗ് ചെയ്യുന്ന പണികളും, 
നിലവിലുള്ള മെയിൻ കനാലിന്റെ പുനരു 

കഴിഞ്ഞ മൂന്ന് ടെണ്ടറുകളിൽ ടെണ്ടർ ഫോറം വാങ്ങുകയും 
ദ്ധാരണ പണികളും, എം . എസ്. പൈപ്പും 

ടെണ്ടർ സമർപ്പിക്കാതിരിക്കുകയും ചെയ്ത കരാറുകാർ ടെണ്ടർ 
സപ്പെ ചെയ്യുകയും ഫിക്സ് ചെയ്യുകയും 

അപേക്ഷ നൽകേണ്ടതില്ല . കാലാവധി കഴിഞ്ഞിട്ടും നിലവിലുള്ള 

കരാർ പ്രകാരം പണി പൂർത്തീകരിക്കുന്നതിന് അനിശ്ചിതമായി 
ചെയ്യുന്ന പണികളും - 14 ,85,652 

37 , 150 

കാരണം തൃപ്തികരമല്ലാത്ത കരാറുകാർക്ക് ടെണ്ടർ ഫോറം 

നൽകുന്നതല്ല. 
ദർ ഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് 

കരാ റു കാർ പിൻ നമ്പർ ഉൾപ്പെടെയുള്ള അഡസ്സ് 
S 1, 100 + 4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 2, 300 + 4 % വാറ്റ്. 

രേഖപ്പെടുത്തേണ്ടതാണ്. 
- ദർഘാസ് പമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 
സമയവും- 6 - 6- 2012 ഉച്ചയ്ക്ക് 1 മണിവരെ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
പൂരി പ്പിച്ച ദർഘാസ് പമാ ണ ങ്ങ ൾ സ്വീകരിക്കു ന്ന കാര്യാലയം, ചെറുകിട 

എക്സിക്യൂട്ടീവ് 
അ വ സാന് തീയ തിയും സമയവും - 14 - 6 - 2 012 , ജലസേചന വിഭാഗം, തൃശ്ശൂർ. 

എഞ്ചിനീയർ. 
3 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14 - 6 - 2012, 

ദർഘാസ് പരസ്യം 
3.30 മണിക്ക്. 

നമ്പർ ഡി3 / ടി.എൻ. 1/2012 - 13. 

2012 മേയ് 7. 
- പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ - മെ നർ 

കേരള ഗവർണ്ണർക്കു വേണ്ടി മല പുറം ചെറു കിട 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 

ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത കമനമ്പർ 1- ന് " ഡി ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
ക്ലാസ്സും അതിനുമുകളിലും , കമനമ്പർ 2- ന് “ സി ക്ലാസ്സും അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ചതും പ്രവൃത്തിയുടെ 
അതിനുമുകളിലും. 

പേരും നമ്പരും ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ 
- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- ന് 

മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിക്കു ന്നു . 
3 മാസം, ക്രമനമ്പർ 2 - ന് 4 മാസം. 

ദർഘാസുകൾ ദർഘാസ് ദിവസം 3.30 മണിക്ക് തൽസമയം 

ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് 
- ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും താഴെ 

എഞ്ചി നീ യറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റു 
ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും ലഭിക്കു 

ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. പ്രസ്തുത ദിവസം 
ന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ 

സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് തൊട്ട് 
പാടില്ലാ ത്ത താകു ന്നു . ദർഘാസുകളോടൊപ്പം 100 - ന്റെ 

പിന്നീടുള്ള ദിവസം ടി സമയത്ത് ദർഘാസുകൾ നടത്തുന്നതാണ്. 
മുദ്രപത്രത്തിൽ ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ദർഘാ സു കൾ രജി സ് ട്രേഡ് തപാൽ, സ് പീഡ് പോസ്റ്റ് 
പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം 

- എന്നിവവഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കൊറിയർ സർവ്വീസ്വഴി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ 
തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏത് സമയത്തും മാറത്തക്കവിധ സ്വീക രി ക്കു ന്ന ത ല്ല . തപാൽ തക രാ റു മൂ ലമോ മറ്റോ 
ത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്കണം. ശരിയായ വിധത്തി കാല താ മസം വന്നാൽ ഡിപ്പാർട്ട് മെന്റ് യാതൊരു വിധ 
ലുള്ള പ്രാഥമിക ഉടമ്പടി യഥാ കമം പൂരിപ്പിച്ച് അടക്കം ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസിന്റെ കാലാവധി 
ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവെയ്ക്കാ അത് സ്വീകരിക്കുന്ന തീയതി മുതൽ നാല് മാസം വരെ 
ത്തതുമായ ദർഘാസുകൾ നിരസിക്കുത്താണ്. 

ആയിരിക്കും. 


5th JUNE 2012] 


IRRIGATION DEPARTMENT 


442 


( 2 ) 


കമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ 


15 5 / 2012 - 13 - ടി ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ 

തോട്ടുമുക്കത്ത്പന്നിത്തോടിന് പാർശ്വ സംരക്ഷ 
ണത്തോടെയുള്ള പുരോഗമന പ്രവൃത്തി- 
14,75,562 


- ( 2) 


36 , 900 


1 10 / 2011 - 12 - മലബാർ ഇറിഗേഷൻപാക്കേജ് - 
ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പുന രു 
ദ്ധാരണം - കാഞ്ഞിരമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെപമ്പ്, മോട്ടോറുകളുടെ സക്ഷൻ & 

ഡെലിവറി പൈപ്പുകളുടെ പുനരുദ്ധാരണം - 
s 4 ,72, 423 


16 6 / 2012 -13 - ടി പുൽപ്പറ്റ് പഞ്ചായത്തിലെ മാമ്പുഴ 

തോടിന്റെ വി. സി. ബി .- ക്ക് പുരോഗമന പ്രവൃത്തി 
11,59, 757 


29,000 


17 


11,850 


- 7 / 2012 - 13 - വെള്ളപ്പൊക്ക കെടുതി- വഴിക്കടവ് 
പഞ്ചായത്തിലെ വെള്ളക്കെട്ട ഡൈവേർഷൻ 
വിയറിൽ കാര ക്കോടൻ പുഴയ്ക്ക് പാർശ്വ 
സംരക്ഷണം- 7 , 79 , 880 


19 , 500 


ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 1- നും 2 - നും 
S 1, 000 + വാറ്റ്, ക മ ന മ്പർ 3 - നും 4 - നും 700 + വാറ്റ്, 
ക്രമനമ്പർ 5 - ന് 1,900 + വാറ്റ്, ക്രമനമ്പർ 6, 13, 17 ഇവയ്ക്ക് 
-1,500 + വാറ്റ്, ക്രമനമ്പർ 7 - ന് 1,300 + വാറ്റ്, ക്രമനമ്പർ 8 - ന് 
- 600 + വാറ്റ്, ക്രമനമ്പർ 9 - ന് 1,700 + വാറ്റ്, ക്രമനമ്പർ 10 , 
12, 14 , 16 ഇവയ്ക്ക് " 1, 8 00 + വാറ്റ്, കമ ന മ്പർ 11 - ന് 
S 2 , 100 + വാറ്റ്, ക്രമനമ്പർ 15 - ന് 2,300 + വാറ്റ്. 


ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന - താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസറുടെ ഓഫീസിൽ നിന്നും 4 - 6 - 2012 മുതൽ 7 - 6 - 2012 
ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദ ർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 13 - 6 - 2012, 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 13 - 6 - 2012, 
3. 30 മണിവരെ. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


2 15/ 2011-12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 

പുനരുദ്ധാരണം- മംഗലശ്ശേരിലിറ്റ്ഇറിഗേഷൻ 
പദ്ധതിയുടെ ടി ടി - 4, 59 ,755 

11,500 
3 16 / 2011- 12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
പുനരുദ്ധാരണം--മങ്കരി ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ ടി ടി - 3, 42,634 - 

8 ,600 
4 17 / 2011 - 12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 

പു ന രുദ്ധാരണം - മാണൂർകാ യിൽ ലിഫ്റ്റ് 

ഇറിഗേഷൻ പദ്ധതിയുടെ ടി ടി - 3,03, 107 7,600 
5 18 / 2011- 12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 

പു ന രുദ്ധാ ര ണം - മറ്റത്തൂർചാലി ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതിയുടെ ടി ടി - 12 ,50, 069 31,300 
20 / 2011- 12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
പുനരുദ്ധാരണം-മുണ്ഥങ്ങര ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ ടി ടി - 9,35,050 

23,400 
7 21/ 2011-12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 

പുനരുദ്ധാരണം- മുപ്പിനി ലിറ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ ടി ടി - 6, 33,091 

15 ,850 
8 22/ 2011 -12 - ടി ലിറ്റ്ഇറിഗേഷൻ പദ്ധതിയുടെ 
പുനരുദ്ധാരണം - നന്തുർണികുളം ലിഫ്റ്റ് 

ഇറിഗേഷൻ പദ്ധതിയുടെ ടി ടി - 2,58,067 6,500 
9 23/ 2011 -12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 

പുനരുദ്ധാരണം- ഒതല്ലുർ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ ടി ടി - 10 ,98,272 

27 ,500 
10 26 / 2011-12 - ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 

പുനരുദ്ധാരണം - വലിയോര ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ ടി ടി 11,68,933 

29,250 
1/ 2012 - 13 - - പദ്ധതി പരിപാലനം - പെരിന്തൽമണ്ണ 
നഗരസഭയിലെ കുന്നപ്പള്ളി തോടിനുകുറുകെ 
യുള്ള കുന്നപ്പള്ളിചിറ വി . സി . ബി . -യുടെ 

അടിയന്തിര റിപ്പയർ പ്രവൃത്തികൾ - 13, 74 ,005 34, 400 
12 2/2012 - 13 - എം . ഐ . സകർ റിപ്പയർ - ഏലംകുളം 
പഞ്ചായത്തിലെ കക്കാട്ടു തോടിനുകുറുകെയുള്ള 
തെയ്യുണ്ണിചിറ ടി ടി - 11, 98, 003 

30 ,000 
13 3 / 2012 - 13 - പദ്ധതി പരിപാലനം- - കൂരിയാട് ലിഫ്റ്റ് 

ഇറിഗേഷൻ പദ്ധതിയുടെ വലതുകര കനാലിന്റെ 
ചെയിനേജ് 81 മീറ്റർ മുതൽ 231 മീറ്റർ വരെയുള്ള 
അടിയന്തിര പുരോഗമന പ്രവൃത്തികളും ചെയി. 
10 മീറ്ററിലെ അക്വഡക്ട് കം ട്രാക്ടർ സ്ലാബ് 
നിർമ്മാണവും - 9,99,198 

25 ,000 
14 4 / 2012 - 13 - ടി പരപ്പനങ്ങാടി പഞ്ചാ യ ത്തിലെ 
ഉള്ളണം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
പ്രധാന കനാൽ 0 മീറ്റർ മുതൽ 300 മീറ്റർ വരെയും 
ഡിസ്ട്രിബ്യൂട്ടറി കനാൽ 0 മീറ്റർ മുതൽ 188 മീറ്റർ 
വരെയുള്ളഅടിയന്തിര പുരോഗമന പ്രവൃത്തികൾ - 
11, 90 , 7 02 

29 ,800 


കരാറുകാരുടെ വിഭാഗം - " സി യും അതിന് മുകളിലും. 
( ക്രമനമ്പർ 8 - ന് ഡി വിഭാഗം മതിയാകുന്നതാണ്.) 

- ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റു വി വ ര ങ്ങളും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും നിശ്ചിത 
സമയത്തിനു മുമ്പായി ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കം 
പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടക്കുന്ന തുക യാതൊരു 
കാ ര ണ വ ശാലും തിരികെ ലഭി ക്കു ന്ന ത ല്ല . ദർഘാസ് 
പമാണത്തിന്റെ ഏക ദേശ വില യ ാ ണ് മുകളിൽ 
കൊടുത്തിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ 
വില എത്രയെന്ന് ഓഫീസിൽ അന്വേഷിക്കേണ്ടതും ആയത് 
ദർഘാസ് പ്രമാണത്തിനായി ഒടുക്കേണ്ടതുമാണ്. ദർഘാസിൽ 
പങ്കെടുക്കാനാഗ്രഹിക്കുന്ന കരാറുകാർ ( ലേബർ കോൺട്രാക്ട് 
സൊസൈറ്റി ഉൾപ്പെടെ) അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫി 
ക്കറ്റിന്റെ ഒറിജിനൽ സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
ലേബർ കോൺടാക്ട് സൊസൈറ്റികൾ അ വർ 
ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തിയുടെ ആകെ അടങ്കൽ തുകയുടെ 
സർട്ടിഫിക്കറ്റ് അതാത് രജിസ്ട്രാറിൽ നിന്നും വാങ്ങി ദർഘാസ് 
ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്കുമാത്രം 
ലഭിക്കുന്നതും ഇവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
ദർഘാസ് ദിവസം നിശ്ചിത സമയം വരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും 
ആവ ശ്യ മാ യ സ്റ്റാമ്പ് പതിച്ച തു മാ യ നിര ത ദ വ്യം 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 
100 - ന്റെ മുദ്രപത്രത്തിൽ ശരിയായ വിധത്തിലുള്ള പ്രാഥമിക 
ഉടമ്പടി, ടി . ആർ. 5 രസീതോ അതിന്റെ പകർപ്പോ എന്നിവ 
വയ്ക്കാത്ത ദർഘാസുകളും, കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ 


5th JUNE 2012 ] 


IRRIGATION DEPARTMENT 


443 


B . 


The following are the essential plants and equipments 
required for the execution of the work 


GJOJO MMOJO 29920000 Børel MUJ A 30 Mlom1092 
ന്നതാണ്. ദർഘാസുകൾ സംബന്ധിച്ച് ജലവിഭവ വകുപ്പിൽ 
നില വിലുള്ള എല്ലാ ചട്ട ങ്ങ ളും നിബ ന്ധ ന കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
LJUBOM Blum 68B33108 MM 10001m1B BGM 4100 
Mom . 


(1) Truck / Tripper 
(2) Equipment for dumping stones 


5 Nos . 
1 No. 


- 


CONDITIONS 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
Doojoeloo, 
ചെറുകിട ജലസേചന വിഭാഗം, 

( 133 ) 
beg00. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


( 1) Registered ‘ A ’ Class Contractors /Firms in the 
Irrigation State PWD Department who have experience in 
carrying out large works and who themselves consider 
capable for carrying out this work may obtain the 
pre - qualification documents from the office of the 
undersigned up to 1 p . m . on 20 -6 -2012 on working day , 
on payment of ` 27 , 000 + VAT in cash directly for 
pre - qualification document and tender documents for the 
work . Additional copy if required will be issued on 
remittance of ` 13,500 + VAT per each copy. 


PRE- QUALIFICATION RE - TENDER NOTICE 


No. D1/ TN -PQ -3 /2012 . 

9th May 2012 
The Superintending Engineer, Irrigation North Circle , 
Kozhikode, on behalf of the Governor of Kerala , invites 
competitive tenders for Pre- qualification and Execution of 
work in separate sealed covers for the following work 
from Registered ‘ A ’ Class Contractors/Firms of Irrigation 
Department or Kerala PWD , who are financially stable . 
Intending Contractors / Firms should have previous 
experience of completing at least one work of 50 % of 
estimate P . A . C . of 1 ,05 ,07, 060 (Rupees one crore five 
lakh seven thousand sixty only ) completed within last five 
years . 


(2 ) Prospective Contractors /Firm should have 
completed at least one work with a minimum estimate 
PAC of . 1,05 ,07 ,060 lakh (Rupees one crore five lakh 
seven thousand sixty only ) . A certificate to this effect 
from the Agreement executing Authority of the completed 
work shall invariably be submitted along with the 
application for pre - qualification documents and tender 
documents, failing which tender schedule etc . will not be 
issued to him /Firm (Applicant). Application without the 
certificate will not be considered . The Contractors / Firms 
should attach an affidavit with the pre - qualification 
documents stating whether or not any of work carried out 
by him / them were terminated due to his/ their fault so far. 
Documents showing the ownership of essential plants , 
machineries required for the work are to be submitted 
along with the pre - qualification documents . 


Tender No.- SEIK -PQ 3/2012-13. 


Name of Work — ASE — Construction sea wall for a 
length of 625m between CP 3623 and 3626 at Palappetty 
in Ponnani Constituency . ( Sea wall for a length of 500m 
towards South of CP 3623 and Returns for 10m ). 


P. A . C . — 2, 10 , 14 , 121. 


EMD — - 50,000 . 
Time of completion — 12 Months . 


A . The scheme included the following Principal items 

of work 


(1) 


Earth Excavation in Ordinary Soil 


- 


5075 M3 


(2) 


Supplying of Geo -fabric filter 


- 


13444 M2 


( 3 ) The pre - qualification documents and tender 
documents will not be issued after 1 p . m . on 20 -6 - 2012 
under any circumstances . The duly filled up 
pre-qualification documents (3 Copies.) along with the EMD 
* 50,000 and preliminary Agreement in one sealed cover 
and tender documents for work in separate sealed covers 
with name of bidder and name of work with tender No . 
and then enclosing these two covers in a single cover 
duly superscribing the name of work with tender No. and 
the name of the Contractor and tender documents shall be 
submitted to the undersigned in separate sealed covers 
enclosed in one sealed cover before 4 p . m . on 26 -6 - 2012 
by registered post/speed post. Courier post will not be 
accepted . The name and address of the tenderer and 
tender No. and the name of work specifying whether the 
cover contains pre - qualification documents or tender 
document shall be invariably written on both covers. The 
pre - qualification documents and tender documents 
received after the time notified above will not be 
considered under any circumstances. The tenders received 
after the stipulated date and time due to postal delays or 
any other reason will not be considered . The department 
shall not be responsible for postal delays . The 


(3) 


- 


5608 M 


Supplying and laying Granite 
stone 10 kg. to 80 kg. 
Supplying and laying Granite 
stone 80 kg. to 150 kg. 


(4 ) 


- 


2984 M3 


(5) 


– 


16928 Nos. 


Supplying and Dumping Granite 
stone 150 kg . to 300 kg . 
Supplying and Dumping Granite 
stone 300 kg. to 400 kg . 


(6 


- 


10485 Nos. 


5th JUNE 2012] 


IRRIGATION DEPARTMENT 


444 


undersigned reserves the right to deny pre - qualification to ( എ ) പ്രസ്തുത പണിയിൽ താഴെ പറയുന്ന മുഖ്യ ഇനങ്ങൾ 
any applicant and to reject the tender submitted by the 

അടങ്ങിയിരിക്കുന്നു 
applicant without assigning any reason . If the last date of 

(1) മൺവേല 
receipt of the tender happens to be a holiday, tenders will 

- 5075 ഘന. മീറ്റർ 
be received up to the stipulated time on the next working (2) ഭൂവസ്ത്ര അരിപ്പ 

- 13444 ച . മീ . 
day. Preliminary Agreement on Stamp Paper worth not less 

(3) കരിങ്കല്ല് 10 കി . ഗ്രാം മുതൽ 80 കി . ഗ്രാം 
than 100 duly filled up and signed and sufficient Earnest 

-- വരെ വിതരണവും സ്ഥാപിക്കലും - 5608 ഘന. മീറ്റർ 
Money Deposit duly pledged in favour of Superintending 
Engineer, Irrigation North Circle , Kozhikode should be (4) കരിങ്കല്ല് 80 കി. ഗ്രാം മുതൽ 150 കി. ഗ്രാം 
enclosed along with the tender documents for the work . 

വരെ വിതരണവും സ്ഥാപിക്കലും - 2984 ഘന. മീറ്റർ 
Tenders received otherwise shall summarily be rejected. 

( 5) കരിങ്കല്ല് 150 കി. ഗ്രാം മുതൽ 300 കി. ഗ്രാം 

- വരെ വിതരണവും സ്ഥാപിക്കലും - 16928 എണ്ണം 
(4 ) The pre- qualification documents will be opened 
at 4 . 30 p. m . on 26 -6 -2012. After evaluation in the office of - (6) കരിങ്കല്ല് 300 കി . ഗ്രാം മുതൽ 400 കി. ഗ്രാം 
the undersigned , the same will be submitted subsequently 

വരെ വിതരണവും സ്ഥാപിക്കലും- 10485 എണ്ണം 
to the Chief Engineer, Irrigation and Administration for ( ബി ) പസ്തുത പ്രവൃത്തിയ് ക്ക് ആവശ്യം വേണ്ടുന്ന 
approval and final selection by the Chief Engineer s 

യന്തോപകരണങ്ങൾ താഴെ പറയുന്നു . 
Committee . Only those tenders for work , submitted by 

(1) ലോറി/ ടിപ്പർ 

- 5 എണ്ണം 
Contractor /Firms who are pre - qualified by the Chief 

- (2) കല്ല് സ്ഥാപിക്കുന്നതിനുള്ള 
Engineer s Committee shall be opened and scrutinized later 

ഉപകരണങ്ങൾ 

1 എണ്ണം 
on . Tenders of work of Contractors /Firms who have not 
been pre - qualified will be summarily rejected, without 

നിബന്ധനകൾ 
opening the tenders and will be returned to the tenderer 

- (1) കേരള ജലസേചന വകുപ്പിലോ പൊതുമരാമത്ത് വകു 
on proper receipt. 

പ്പിലോ " എ ക്ലാസ് രജിസ്ട്രേഷ നു ള്ളതും ബൃഹത്തായ 
- ( 5) The date and time of opening of tender of work പദ്ധതികളും മറ്റും ചെയ്ത്മുൻപരിചയം ഉള്ളവരും ഈ 
of Contractors /firms who are pre -qualified will be intimated പ്രവൃത്തി ചെയ്യാൻ ശേഷിയുണ്ടെന്ന് സ്വയം ബോദ്ധ്യമുള്ള 
to the concerned well in advance. All other conditions 

വരുമായ കരാറുകാർ സ്ഥാപനങ്ങൾ താഴെ ഒപ്പുവച്ചിട്ടുള്ള 
applicable for tenders in Irrigation Department are 

ഉദ്യോഗസ്ഥന്റെഓഫീസിൽ നിന്നും മുൻ യോഗ്യതാ നിർണ്ണയ 
applicable to this tender also . Besides Security Deposit, 

ത്തിനുള്ള രേഖകളും ദർഘാസ് പ്രമാണങ്ങളും പ്രവൃത്തി 
10 % bank guarantee should be submitted by selected 

ദിവസങ്ങളിൽ 20 -6 - 2012 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 27,000 + 
bidder at the time of executing agreement. Any 

വാറ്റും അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ 
clarification required as regard to this tender document can 

കോപ്പി ആവശ്യമുള്ളവർ കോപ്പി ഒന്നിന് 13,500 - + വാറ്റും 
be obtained from the undersigned . (Phone : 0495 2381519 ) 

അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

(2) തൽപ്പരരായ കരാറുകാർ സ്ഥാപനങ്ങൾ പ്രവർത്തി 
കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴിക്കോട് ജലസേചന 

യുടെ അടങ്കൽതുകയുടെ 50 ശതമാനത്തിൽ കുറയാത്ത തുക 
വിഭാഗം ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ചുവടെ 

- യായ 1,05,07,060 ( ഒരു കോടി അഞ്ച് ലക്ഷത്തിഏഴായിരത്തി 
ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരും പ്രവൃത്തി 

അറുപത് രൂപ) ഒറ്റ പ്രവൃത്തിയെങ്കിലും കഴിഞ്ഞ 5 അഞ്ചു 
യുടെ അടങ്കൽ തുകയുടെ 50 ശതമാനത്തിൽ കുറയാത്ത വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയിട്ടുള്ളവരായിരിക്കണം. 
അടങ്കൽ തുക യ്ക്കുള്ള 1, 05 ,07 , 06 0 ( ഒ രു കോടി പ്രസ്തുത പ്രവൃത്തി പൂർത്തീകരിച്ചതായി ആ പ്രവൃത്തിയുടെ 
അഞ്ചുലക്ഷത്തിഏഴായിരത്തി അറുപതു രൂപ) ഏതെങ്കിലും എഗ്രിമെന്റ് വച്ച് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്ന രേഖ 
ഒരു പ്രവൃത്തി, കഴിഞ്ഞ 5 വർഷ ത്തി നു ള്ളിൽ ചെയ്ത് -- അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മാത്രമേ മുൻ യോഗ്യതയ്ക്ക 
പൂർത്തീകരിച്ച് മുൻപരിചയമുള്ളവരും, ജലസേചന വകുപ്പി ള്ളതും ദർഘാസിനുള്ളതുമായ പ്രമാണങ്ങൾ നൽകുകയുള്ളൂ. 
ലേയോ പൊതുമരാമത്ത് വകുപ്പിലേയോ “ എ ക്ലാസ് രജിസ്ട്രേ അല്ലാതെയുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. മുൻ യോഗ്യത 
ഷനുള്ളതുമായ കരാറുകാർ / സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും നിർണ്ണയത്തിനുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം താൻ 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തി നൽകുന്നതിലേ ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികൾ ഒന്നുംതന്നെ തന്റെ കുറ്റം മൂലം 
യ്ക്കുമുള്ള ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ള സത്യവാങ്മൂലം 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

കരാറുകാർ സ്ഥാപനങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. പ്രവൃത്തിക്ക് 

ആവശ്യമായ എല്ലാ യന്ത്രസാമഗ്രികളുടെയും ഉപകരണങ്ങളു 
- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 

ടെയും ഉടമസ്ഥത തെളിയിക്കുന്ന വിവരങ്ങൾ മുൻ യോഗ്യതാ 
തുകയും- - എസ്. ഇ . ഐ . കെ . പി . ക്യൂ . 3 /2012 -13- - കടലാക്രമണ 

നിർണ്ണയത്തിനുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം 
പ്രതിരോധ പ്രവൃത്തി- പൊന്നാനി മണ്ഡലത്തിൽ പാലപ്പെട്ടി 

ഹാജരാക്കേണ്ടതാണ്. 
യിൽ സി . പി . 3623 - നും 3626 - നും ഇടയിൽ 625 മീറ്റർ നീള 
ത്തിൽ കടൽഭിത്തി നിർമ്മാണം. ( സി . പി . 3623 - ന്റെ തെക്കോട്ട് 

- (3 ) മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള 
500 മീറ്റർ നീളത്തിൽ കടൽ ഭിത്തിയും 10 മീറ്റർ റിട്ടേൺ ഭിത്തി 

ദർഘാസ് പ്രമാണങ്ങൾ 20-6- 2012 ഉച്ചയ്ക്ക് 1 മണിക്കുശേഷം 
യും ) - 2,10, 14 ,121. 

യാതൊരു കാര ണ വ ശാലും ലഭിക്കു ന്ന ത ല്ല . പൂരിപ്പിച്ച് 

മുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണങ്ങളും ( 3 കോപ്പി) - 50 ,000 
- പണി തീർക്കേണ്ട കാലാവധി 12 മാസം. 

നിരതദ്രവ്യം, ( പ്രാഥമിക ഉടമ്പടിയും ചേർത്ത്) പ്രവൃത്തിയ്ക്കുള്ള 


5th JUNE 2012 ) 


IRRIGATION DEPARTMENT 


445 


ദർഘാസും പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച കവറുകളിൽ 

( 4) മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ 
അടക്കം ചെയ്ത് പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 

മാത്രം 26 - 6- 2012 വൈകുന്നേരം 4.30 - ന് തുറക്കുന്നതും താഴെ 
കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ പേരും വിലാസവും മുൻ 

ഒപ്പു വച്ചി രി ക്കുന്ന ഉദ്യോ ഗസ്ഥന്റെ ഓ ഫീ സില 
യോഗ്യതാ നിർണയ പ്രമാണമാണോ പ്രവൃത്തിയ്ക്കുള്ളദർഘാ മൂല്യ നിർണ്ണയ ത്തി നു ശേഷം ജല സേചനവും ഭര ണവും 
സാണോ എന്ന് വ്യക്ത മായി മ ന സ്സി ലാ ക ത്ത ക്ക വണ്ണം വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് ചീഫ് എഞ്ചിനീയർമാരുടെ 
കവറിന്റെ മു ക ളിൽ രേഖപ്പെടുത്തിരണ്ടു കവറും കൂടി മുൻ യോഗ്യത നിർണ്ണയ കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി 
ഒറ്റകവറിലാക്കി അതിനുമുകളിൽ പ്രവൃത്തിയുടേയും കരാറുകാ പിന്നീട് അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർമാരുടെ 
രന്റെയും പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് കമ്മിറ്റി മുൻ യോഗ്യത നിർണ്ണയിച്ച് അംഗീ ക രി ക്കു ന്ന 
താഴെ ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 26- 6-2012 കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാ 
വൈകുന്നേരം 4 മണിക്ക് മുൻപായി എത്തത്തക്ക വിധത്തിൽ സുകൾ മാത്രമേ പിന്നീട് തുറന്ന് പരിശോധിക്കുകയുള്ളൂ. 
രജിസ്റ്റർ ചെയ്ത്തപാലിൽ/ സ്പീഡ് പോസ്റ്റിൽ അയക്കേണ്ട ചീഫ് എഞ്ചിനീയർമാരുടെ കമ്മിറ്റിയുടെ യോഗ്യതാ 
താണ്. മേൽ പ്രസ്താവിച്ച സമയത്തിനുശേഷം കിട്ടുന്ന ദർഘാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
സുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . തപാൽ പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണം മൂലമോ ഉള്ള കാലതാ ന്നതും ആ അപേക്ഷകർക്ക് അതിനുള്ള രസീതു നൽകി അവ 
മസത്തിന് ഈ ഡിപ്പാർട്ട്മെന്റ് യാതൊരു ഉത്തരവാദിത്വവും തിരികെ വാങ്ങാവുന്നതുമാണ്. 
ഏറ്റെടു ക്കു ന്ന ത ല്ല . കൊറിയർ സർവ്വീസിലോ നേരിട്ടോ 

(5) യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെയും സ്ഥാപനങ്ങ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. പ്രത്യേകം 

ളുടെയും പ്രവൃത്തിക്കുള്ളദർഘാസുകൾ തുറക്കുന്ന സമയവും 
കാരണം കാണിക്കാതെ തന്നെ അപേക്ഷകന് മുൻ യോഗ്യത 

തീയ തിയും ബന്ധപ്പെട്ട വരെ മുൻകൂട്ടി അറി യി രു ന്ന 
നിരസിക്കുന്നതിനും അപേക്ഷകന്റെ പ്രവൃത്തിക്കുള്ള ദർഘാസു 

താ യി രി ക്കും . ജല സേചന വകുപ്പിലെ മുൻ യോ ഗ്യ താ 
കൾ നിരസിക്കുന്നതിനുമുള്ള അധികാരം താഴെ ഒപ്പുവച്ചിരി 

നിർണ്ണയത്തിനെ സംബന്ധിച്ചും ദർഘാസുകളെ സംബന്ധിച്ചും 
ക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് സ്വീകരി 

നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 
ക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ ബാധകമായിരിക്കും. സെക്യൂരിറ്റി ഡിപ്പോസിറ്റിനു പുറമേ 
സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പത്തു ശതമാനം ബാങ്ക് ഗ്യാരന്റികൂടി എഗി മെ ന്റ് 
പ്രവൃത്തി ദിവസം നിശ്ചിത സമയം വരെ ദർഘാസുകൾ വയ്ക്കുമ്പോൾ സമർപ്പിക്കേ ണ്ട താ ണ് . ഈ ദർഘാസിനെ 
സ്വീകരിക്കുന്നതാണ്. മുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണത്തിനോ സംബ ന്ധിച്ച് കൂടുതൽ വിശദീകരണം ആവ ശ്യ മെ ങ്കിൽ 
ടൊപ്പം 100 - ൽ കുറയാത്ത തുകയ്ക്കുള്ളമുദ്രപ്രതത്തിൽ - താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥനിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പ്രാഥമിക ഉടമ്പടി യഥാവിധം പൂരിപ്പിച്ച് ഒപ്പിട്ട് സമർപ്പിക്കേ ( ഫോൺ : 0495 2381519 ) 
ണ്ടതും, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഇറിഗേഷൻ സർക്കിൾ, 
കോഴിക്കോട് എന്ന പേരിൽ ആവശ്യമായ നിരതദവ്യം Office of the 
നിയ മ പ കാ രം കെട്ടിവച്ച തിന്റെ രസീത് അടക്കം Superintending Engineer, 
ചെയ്യേണ്ടതുമാണ്. മേൽ പ്രകാരം ചെയ്യാത്ത ദർഘാസുകൾ Irrigation North Circle , 

( Sd.) 
നിരസിക്കുന്നതാണ്. 

Kozhikode. 

Superintending Engineer. 


